PART IV 
Private Advertisements and Miscellaneous Notifications 


District Planning Office , Kannur 

- ലേലപ്പരസ്യം 
നമ്പർ 21- 830/ 2007/ ഡി . പി. ഒ. കെ .എൻ. ആർ. 

2008 ജൂൺ 13. 
കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് ഓഫീസിന്റെ ഉടമസ്ഥതയിലുള്ള 
1997 മോഡൽ KL - 13 - D - 4294 -ാം നമ്പർ മഹീന്ദാ ജീപ്പ് 
16 -9 -2008 - ന് വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് 
ഓഫീസിൽ വച്ച് കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. വാഹനം ബന്ധപ്പെട്ട ഓഫീ 
സറുടെ അ നു വാ ദ ത്തോടെ ലേല തീയ തിക്ക് മുമ്പുള്ള 
പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകിട്ട് 
5 മണിക്കും ഇടയിൽ പരിശോധിക്കാവുന്നതാണ്. യാതൊരു 
കാരണവശാലും വാഹനം ഓടിച്ചു നോക്കുന്നതിനോ അതിന്റെ 
ഭാഗങ്ങൾ അഴിച്ചു നോക്കുന്നതിനോ അനുവദിക്കുന്നതല്ല. 
സർക്കാർ ലേലങ്ങളുടെ എല്ലാ നിയമങ്ങളും ഈ ലേലത്തിന് 
ബാധകമാണ്. 

- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉദ്ദേശിക്കുന്ന 
വില എഴുതി സീൽ ചെയ്ത ടെണ്ട റു കൾ 3 , 500 രൂ പ് 
നിരതദ്രവ്യം സഹിതം 2008 സെപ്റ്റംബർ 16 - ന് 3 മണിക്ക് 
മുമ്പായി കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് ഓഫീസറെ ഏൽപ്പിച്ച് രശീതി 
വാങ്ങേണ്ടതാണ്. ടെണ്ടർ സമർപ്പിച്ചവർ മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കാൻ പാടുള്ളു. 

- ഏറ്റവും കൂടുതൽ സംഖ്യ ലേലം വിളിക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതായിരിക്കും. 
ലേലത്തിന് ശേഷം നേരത്തെ നൽകിയ വില രേഖപ്പെടുത്തിയ 
ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തുകയേക്കാൾ കൂടുതൽ 
ടെണ്ടർ തുക രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത തുക 
യിൽ ലേലം ഉറപ്പിച്ചതായി കണക്കാ ക്കു കയും ചെയ്യും. 
ലേലം/ ക്വട്ടേഷൻ തുക വാഹനത്തിന് സർക്കാർ നിശ്ചയിച്ചിരി 
ക്കുന്ന തുകയേക്കാൾ കുറവാണെങ്കിൽ ലേലം ഉറപ്പിച്ചു നൽകു 
ന്നതല്ല. ലേലം/ ക്വട്ടേഷൻ സംഖ്യയോടൊപ്പം തുകയുടെ 12 .5 
ശതമാനം നിരക്കിൽ വാറ്റു കൂടി അടയ്ക്കേണ്ടതുണ്ട്. ലേലം ഉറപ്പി 
ക്കുന്ന സാഹചര്യത്തിൽ പ്രസ്തുത വ്യക്തി ലേലസംഖ്യയുടെ 
50 ശതമാനം അപ്പോൾതന്നെ കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് 
ഓഫീസർ മുമ്പാകെ പണമായി അടച്ച് രസീത് കൈപ്പറ്റേണ്ട 
താണ്. ബാക്കി സംഖ്യ ലേലം സ്ഥിരപ്പെടുത്തിയ അറിയിപ്പ് 
കിട്ടി മൂന്ന് ദിവ സ ത്തി നകം അടച്ച് സ്വന്തം ചെല വിൽ 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അനു വാ ദ ത്തോടെ രേഖകൾ 
ഏറ്റെടുത്ത്വാഹനം നീക്കം ചെയ്യേണ്ടതാകുന്നു . ഈ ഇടപാടിലേക്ക് 
ചെക്ക്, ഡ്രാഫ്റ്റ് എന്നിവ സ്വീകാര്യമല്ല . ലേലം/ ക്വട്ടേഷൻ 
ഉറപ്പിച്ചശേഷം മേൽ വ്യവസ്ഥയിൽ നിന്നും പിൻമാറിയാൽ 
ആയതുകൊണ്ട് ജില്ലാ പ്ലാനിംഗ് ഓഫീസിനുണ്ടാകുന്ന എല്ലാ 
കഷ്ട നഷ്ടത്തിനും ലേലം കൊള്ളുന്ന യാൾ ഉത്തര വാദി 
യായിരിക്കും. ലേലം/ ക്വട്ടേഷൻ നടപടികൾ ഏത് ഘട്ടത്തിലും 
മുന്നറിയിപ്പില്ലാതെ നിർത്തിവയ്ക്കാനുള്ള പൂർണ്ണമായ അധി 
കാരം ജില്ലാ പ്ലാനിംഗ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
ജില്ലാ പ്ലാനിംഗ് ഓഫീസ്, 

( ഒപ്പ്) 
കണ്ണൂർ. 

ജില്ലാ പ്ലാനിംഗ് ഓഫീസർ. 


